Regn . No . KERBIL / 2012 / 45073 
- dated 5 -9 -2012 with RNI 
Reg. No. KL /TV ( N )/ 634/2015-17 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2016 


GOVERNN 


- 
കേരള 


ള സർക് 


ം ! 


S 


NMENT OF 


ക്കാർ 
KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 5 


തിരുവനന്തപുരം, 

ചൊവ്വ 


നമ്പർ 


2016 നവംബർ 1 
1st November 2016 

1192 തുലാം 16 
16th Thulam 1192 
1938 കാർത്തികം 10 
10th Karthika 1938 


Vol. V 


No . 


Thiruvananthapuram , 

Tuesday 


PART III 
Co - operative Department 


മലപ്പുറം ജില്ലാ സഹകരണ സംഘം ( ജനറൽ) 
- ജോയിന്റ് രജിസ്ട്രാറുടെ നടപടിക്രമം 

- ( ഹാജർ: ശ്രീ . എം . റ്റി . ദേവസ്യ) 
നമ്പർ എസ്. സി. ടി. 717 / 2015/ കെ . ഡിസ്. 2016 ആഗസ്റ്റ് 29. 


വിഷയം: - മലപ്പുറം ജില്ലാ പട്ടിക ജാതി പട്ടികവർഗ്ഗ 

മോട്ടോർ ട്രാൻസ്പോർട്ട് സഹകരണസംഘം 
ക്ലിപ്തം നമ്പർ എം . 353 - സമാപ്തീകരണ 
ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് സംബന്ധിച്ച്. 


പരാമർശം:- (1) മലപ്പുറം സഹകരണ സംഘം ജോയിന്റ് 

രജിസ്ട്രാർ (ജനറൽ) - ടെ 5 - 5 - 2006 -ാം 
തീയതിയിലെ എസ്. സി . ടി . 4830/ 2013 -ാം 
നമ്പർ ഉത്തരവ്. 


മലപ്പുറം ജില്ലാ പട്ടിക ജാതി പട്ടിക വർഗ്ഗ മോട്ടോർ 
ട്രാൻസ്പോർട്ട് സഹകരണ സംഘം ക്ലിപ്തം നമ്പർ എം. 353 - ന്റെ 
പ്രവർത്തനം നിലയ്ക്കാനുണ്ടായ കാരണങ്ങൾ, സംഘത്തിന്റെ 
സാമ്പത്തിക സ്ഥിതി, പുനരുജ്ജീവിപ്പിക്കാൻ കഴിയില്ലെങ്കിൽ 
പ്രവർത്തനം അവസാനിപ്പിക്കുന്നതിനുള്ള ശുപാർശ എന്നിവ 
സംബന്ധിച്ച് 1969 - ലെ സഹകരണ നിയമം വകുപ്പ് 66 
പ്രകാരമുള്ള പരിശോധന നടത്തുന്നതിന് സൂചന (1) പ്രകാരം 
കൊണ്ടോട്ടി യൂണിറ്റ് ഇൻസ്പെക്ടറെ ചുമതലപ്പെടുത്തി 
ഉത്തരവായിരുന്നു . ആയതിന്റെ അടിസ്ഥാനത്തിൽ കൊണ്ടോട്ടി 
യൂണിറ്റ് ഇൻസ്പെക്ടർ നടത്തിയ 66 വകുപ്പ് പരിശോധനയുടെ 
റിപ്പോർട്ട് പരാമർശം ( 2 ) പ്രകാരം ഈ ഓഫീ സിൽ 
സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. സംഘം രജിസ്ട്രേഷൻ മുതൽ 
നാളിതുവരെയുള്ള പ്രവർത്തനം വിലയിരുത്തുമ്പോൾ സംഘം 
ഒരുകാലത്തും കാര്യക്ഷമമായി പ്രവർത്തിച്ചിട്ടില്ലെന്നും സംഘം 
പ്രവർത്തനം സമാപ്തീക രിക്കു ന്ന താണ് അഭികാമ്യമെന്ന് 
അസിസ്റ്റന്റ് രജിസ്ട്രാർ ശുപാർശ ചെയ്തിട്ടുണ്ട്. 

സംഘത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയും പരിശോധന 
യിൽ വെളിപ്പെട്ട വസ്തുതയും വിലയിരുത്തുമ്പോൾ സംഘം 
പ്രവർത്തനം സമാപ്തീകരിക്കലാണ് ഉചിതമായ നടപടിയെന്ന് 
ബോദ്ധ്യ പ്പെട്ട സാഹ ചര്യ ത്തിൽ സമാ ഫീ ക ര ണ ത്തിന് 
മുന്നോടിയായി 1969 - ലെ കേരള സഹകരണ സംഘം നിയമം 
വകുപ്പ് 71 (1) - ൽ നിഷ്കർഷിച്ച പ്രകാരം ധനസഹായ ബാങ്ക്, 
സർക്കിൾ സഹ ക ര ണ യൂ ണി യ ൻ എന്നിവർക്ക് മേൽ 
വിഷയത്തിൽ എന്തെങ്കിലും അഭിപ്രായമോ, ആക്ഷേപമോ 


(2)മഞ്ചേരി അസിസ്റ്റന്റ് രജി സ് ടാർ 

( ജനറൽ) - ടെ 25 - 3- 2015 - ലെ 2624 / 2011 / K 
നമ്പർ കത്ത്. 


(3) മലപ്പുറം സഹകരണ സംഘം ജോയിന്റ് 

രജിസ്ട്രാർ ( ജനറൽ) - ടെ 20 -4 - 2006 -ാം 
തീയതിയിലെ എസ്. സി. ടി. 717 / 2015 -ാം 
നമ്പർ കത്ത്. 


331 


1st Nov. 2016) 


CO -OPERATIVE DEPARTMENT 


336 


ബോധി പ്പി ക്കു വാ നു ണ്ട ങ്കിൽ ബോധിപ്പിക്കുന്ന തി ന് -- ലിക്വിഡേറ്റർ ഉടൻ തന്നെ സംഘത്തിന്റെ ചാർജ്ജ് 
പരാമർശം (4) പ്രകാരം സമയം അനുവദിച്ച് നൽകുകയും 

- ഏറ്റെടുക്കേണ്ടതും ചാർജ്ജടുത്ത തീയതിയിലെ ബാക്കിപത്രം, 
ചെയ്തു . നിശ്ചിത സമയ പരിധിക്കകം ആരും തന്നെ 

ചാർജ്ജ് ലിസ്റ്റിന്റെ പകർപ്പ് എന്നിവ സഹിതം ചാർജ്ജടുത്ത 
ആക്ഷേപമോ അഭിപ്രായമോ ബോധിപ്പിക്കുകയുണ്ടായില്ല . മേൽ 

വിവരം ഈ ഓഫീസിൽ റിപ്പോർട്ട് ചെയ്യേണ്ട തും 
സാഹചര്യത്തിൽ താഴെ പറയും പ്രകാരം ഉത്തരവാകുന്നു . 

സഹകരണ സംഘം നിയമം, ചട്ടം, സഹകരണ സംഘം 

രജിസ്ട്രാറുടെ സർക്കുലർ നിർദ്ദേ ശ ങ്ങൾ എന്നിവയ്ക്ക് 
ഉത്തരവ് 

വിധേയ മായി ലിക്വിഡേ ഷൻ നടപടികൾ പൂർത്തീക രി 
1969 - ലെ കേരള സഹ ക രണ സംഘം നിയമം ക്കേണ്ടതും ചട്ടം 69 (3) പ്രകാരമുള്ള തൈമാസ പുരോഗതി 
വകുപ്പ് 71 (1) പ്രകാരം എന്നിൽ നിക്ഷിപ്തമായ അധികാരം റിപ്പോർട്ട് യഥാസമയം ഈ ഓഫീസിൽ സമർപ്പിക്കേണ്ട 
ഉപയോഗിച്ച് മലപ്പുറം ജില്ലാ പട്ടിക ജാതി പട്ടിക വർഗ്ഗ 

തുമാണ്. 
മോട്ടോർ ട്രാൻസ്പോർട്ട് സഹകരണ സംഘം ക്ലിപ്തം നമ്പർ 
എം. 353- ന്റെ പ്രവർത്തനം സമാപ്തീകരിച്ചുകൊണ്ടും, വകുപ്പ് 
72 (1) പ്രകാരം മഞ്ചേരി അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ) 

സഹകരണസംഘം 
ഓഫീസിലെ മല പ്പുറം യൂണിറ്റ് ഇൻ സ് പെക്ടറെ ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) - ജോയിന്റ് രജിസ്ട്രാർ 
ലിക്വിഡേറ്ററായി നിയമിച്ചുകൊണ്ടും ഇതിനാൽ ഉത്തയാകുന്നു . ഓഫീസ്, മലപ്പുറം. 

(ജനറൽ). 


( ഒപ്പ്) 


മലപ്പുറം ജില്ലാ സഹകരണ സംഘം ( ജനറൽ) ജോയിന്റ് രജിസ്ട്രാറുടെ നടപടിക്രമം 

( ഹാജർ: ശ്രീ . എം. റ്റി. ദേവസ്യ) 


നമ്പർ 441/ 94 / എ . ഇ .എൽ. കെ . ഡിസ്. 


2016 സെപ്റ്റംബർ 1. 


വിഷയം: - പൊന്നാനി ഡെ ഇലക്ട്രോ മാഗ്നറ്റിക് എംപ്ലോയീസ് സഹകരണസംഘം ക്ലിപ്തം നമ്പർ എം . 343 - അന്തിമ 

- സമാപ്തീകരണം-ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് സംബന്ധിച്ച്. 


പരാമർശം: (1) ഈ ഓഫീസിലെ 10 - 1 - 1994- ലെ 2948 /94 / HMC നമ്പർ ഉത്തരവ് 


(2 ) ലിക്വിഡേറ്ററുടെ 23 - 10 - 2013 - ലെ നടപടിക്രമം 

(3) ഈ ഓഫീസിലെ 15 - 3- 2013 - ലെ 441/ 94 / എ . ഇ .എൽ. നമ്പർ ഉത്തരവ്. 
പൊന്നാനി ഡെ ഇലക്ട്രോ മാഗ്നറ്റിക് എംപ്ലോയീസ് സഹകരണ സംഘം ക്ലിപ്തം നമ്പർ എം . 343 കേരള 
സഹകരണ സംഘം നിയമം 71( 2) ബി വകുപ്പ് പ്രകാരം സമാപീകരിക്കുന്നതിന് പരാമർശം ( 1) പ്രകാരം ഉത്തരവാകുകയും പൊന്നാനി 
സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) ഓഫീസിലെ പൊന്നാനി യൂണിറ്റ് ഇൻസ്പെക്ടറെ ലിക്വിഡേറ്ററായി 
നിയമിക്കുകയും ആയത് പ്രകാരം ലിക്വിഡേറ്റർ 15 -12 - 1994 - ൽ ചാർജ്ജ് എടുക്കുകയും ചെയ്തു . 


- ലിക്വിഡേറ്റർ സംഘത്തിന്റെ ഈടാക്കാവുന്ന ആസ്തികൾ പിരിച്ചെടുക്കുകയും കൊടുത്തു തീർക്കാൻ കഴിയാവുന്നവ 
കൊടുത്തു തീർക്കുകയും ഈടാക്കാൻ കഴിയാത്ത ആസ്തികളും കൊടുത്തു തീർക്കാൻ കഴിയാത്ത ബാദ്ധ്യതകളും ലിക്വിഡേറ്റർ 
അപേക്ഷിച്ചതിന്റെ അടിസ്ഥാനത്തിൽ എഴുതി തള്ളിയും കണ്ടുകെട്ടിയും ഈ ഓഫീസിൽനിന്ന് പരാമർശം (3) പ്രകാരം 
ഉത്തരവായിട്ടുള്ളതാണ്. 


-- പരാമർശം ( 2 ) പ്രകാരം ലിക്വിഡേറ്റർ കേരള സഹകരണ സംഘം നിയമം വകുപ്പ് 73 പ്രകാരം സംഘ ത്തിന്റെ 
രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യുന്നതിന് അപേക്ഷിച്ചിരിക്കുകയാണ്. പരാമർശം (2) ൽ കാണിച്ച സമാപ്തീകരണ റിപ്പോർട്ടിന്റെ പകർപ്പ് 
ഇതോ ടൊപ്പം ചേർ ത്തി രി ക്കു ന്നു . സംഘ ത്തിന്റെ കണ ക്കു കൾ ഈ ഓഫീസിലെ എ . ഇ .എൽ. ആഡിറ്റർ ആഡിറ്റ് 
ചെയ്തിട്ടുണ്ട്. മേൽ സാഹചര്യത്തിൽ താഴെ പറയും പ്രകാരം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


പൊന്നാനി ഡെ ഇലക്ട്രോ മാഗ്നറ്റിക് എംപ്ലോയീസ് സഹകരണസംഘം ( ക്ലിപ്തം) നമ്പർ എം. 343 - ന്റെ അന്തിമ 
സമാപ്തീകരണം പൂർത്തീകരിച്ചതിനാൽ ടി സംഘത്തിന്റെ രജിസ്ട്രേഷൻ കേരള സഹകരണ നിയമം വകുപ്പ് 74 പ്രകാരം റദ്ദ് 
ചെയ്തതുകൊണ്ട് ഇതിനാൽ ഉത്തരവാകുന്നു . ലിക്വിഡേറ്റർ സംഘത്തിന്റെ റിക്കാർഡുകൾ കേരള സഹകരണ നിയമം ചട്ടം 70 പ്രകാരം 
3 വർഷക്കാലം സുരക്ഷിതമായി സൂക്ഷിക്കേണ്ടതും മേൽ കാലാവധിക്കുശേഷം ഈ ഓഫീസിന്റെ അനുമതിക്ക് വിധേയമായി 
നശിപ്പിക്കേണ്ടതുമാണ്. 

332 


1st Nov. 2016) 


CO -OPERATIVE DEPARTMENT 


337 


ലിക്വിഡേഷനിലിരിക്കുന്ന പൊന്നാനി ഡെ ഇലക്ട്രോ മാഗ്നറ്റിക് എംപ്ലോയീസ് സഹകരണ 
- സംഘം ക്ലിപ്തം നമ്പർ എം . 343 - ന്റെ സമാപ്തീകരണത്തോടനുബന്ധിച്ച് 23 - 10 - 2013 - ന് 
-- പകൽ 11 മണിക്ക് പൊന്നാനി സഹകരണ സംഘം (ജനറൽ) അസിസ്റ്റന്റ് 
രജിസ്ട്രാർ ഓഫീസിൽ വെച്ച് വിളിച്ചുചേർത്ത അംഗങ്ങളുടെ 

യോഗത്തിലെ നടപടിക്രമങ്ങൾ 


ക്ലിപ്തം നമ്പർ എം . 343 ഡെ ഇലക്ട്രോ മാഗ്നറ്റിംഗ് എംപ്ലോയീസ് സഹകരണ സംഘം ലിക്വിഡേറ്റർ ചാർജ്ജടുത്ത 
15 - 12 - 1994 മുതൽ നാളിതുവരെ നടത്തിയ ഇടപാടുകളുടെ വിശദവിവരങ്ങൾ താഴെ ചേർക്കുന്നു. 


- മലപ്പുറം ജില്ലാ സഹകരണസംഘം ( ജനറൽ) ജോയിന്റ് രജിസ്ട്രാറുടെ 10 -1- 1994- ലെ എച്ച്. എം . സി./ 2948/91 -ാം നമ്പർ 
ഉത്തരവ് പ്രകാരം ക്ലിപ്തം നമ്പർ എം . 343 ഡെ ഇലക്ട്രോ മാഗ്നറ്റിഗ് എംപ്ലോയീസ് സഹകരണ സംഘം ലിക്വിഡേറ്ററായി 

പൊന്നാനി യൂണിറ്റ് ഇൻസ്പെക്ടർ 15 -12 - 1994 - ന് ചാർജ്ജടുക്കുകയുണ്ടായി. ലിക്വിഡേറ്റർ ചാർജ്ജടുത്ത തീയതിയിലെ ബാക്കിപത്രം 
താഴെ കൊടുക്കുന്നു . 


ബാധ്യതകൾ 


തുക 


ആസ്തികൾ 


തുക 


ഇനം 


ഇനം 


ഓഹരി മൂലധനം 


7 , 125.00 


ബാങ്ക് നിക്ഷേപം 


936. 05 


50,525. 00 


വായ്പാ ബാക്കി നിൽപ്പ് 


4,785. 65 


2 , 620 . 00 


ഹയർ പർച്ചേഴ്സ് വായ്പ 


2 ,600. 00 


നിക്ഷേപം 
(റിക്കറിംഗ് ഡെപ്പോസിറ്റ്) 
ബോറോവിങ്സ് 
M /s Marval Agencies 
കരുതൽധനം 
തേയ്മാന ധനം 
കുടിശ്ശിക വായ്പാ കരുതൽ 
എഡ്യൂക്കേഷൻ ഫണ്ട് 
തൻചെലവും സിൽബന്ധി 
ചെലവും 
സംഘത്തിൽ നിന്ന് 
നൽകേണ്ടവ 
വീതിക്കാനുള്ള ലാഭം 


- 1.500. 00 
95, 418 .00 


867.60 

750.00 
4 ,785.65 

41.76 
1, 303. 00 


അകസാമാനം 
സംഘത്തിലേക്ക് വരേണ്ടവ 
അറ്റ നഷ്ടം 


5645 . 95 


40 , 306. 80 


2 ,560 . 94 


ആകെ 


1, 10 ,885 .75 


ആകെ 


1,10 , 885 .75 


ലിക്വിഡേറ്റർ ചാർജ്ജ് എടുത്തതിനുശേഷം സംഘത്തിന് നിയമാനുസരണം കിട്ടാനുള്ള തുകകൾ ഈടാക്കുവാനും കൊടുത്തു 
തീർക്കാനുള്ള ബാദ്ധ്യതകൾ തീർക്കുന്നതിനും നടപടികൾ സ്വീകരിക്കുകയുണ്ടായി. ഇതിനായി 15 - 9 - 2000 - ന് ലിക്വിഡേറ്റർ ക്ലെയിം 
നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഇതു പ്രകാരം ലിക്വിഡേറ്റർ പിരിച്ചെടുക്കുകയും കൊടുത്തുതീർക്കുകയും ചെയ്ത ആസ്തി 
ബാദ്ധ്യതകളുടെ വിശദവിവരങ്ങൾ താഴെ കൊടുക്കുന്നു. 


വരവ് 


തുക 


ചെലവ് 


തുക 


ഇനം 


ഇനം 
ബാങ്ക് അക്കൗണ്ട് നമ്പർ 6208 


2 ,528. 05 


42 . 00 


1303 . 00 


126 . 00 


സഹ . വിദ്യാഭ്യാസ നിധി 
സിൽബന്ധി ചെലവും 

-- തൻചെലവും 
ലിക്വിഡേഷൻ ചാർജ്ജ് 
കോമൺ ലിക്വിഡേഷൻ 

ഫണ്ട് 
Donation Ponnani Circle 
- Co - operative union 


378 . 00 


679. 00 


ആകെ 


2 ,528 .05 


ആകെ 


2 ,528. 05 


333 


1st Nov . 2016) 


CO -OPERATIVE DEPARTMENT 


338 


പിരിച്ചെടുക്കുവാൻ കഴിയാത്ത മുതലുകൾ സംഘം കണക്കുകളിൽ നിന്നും എഴുതി തള്ളുന്നതും കൊടുത്തുതീർക്കാൻ 
കഴിയാത്ത ബാദ്ധ്യതകൾ കണ്ടുകെട്ടുന്നതിനും വേണ്ടി തീരുമാനമെടുത്ത് അനുമതിക്കായി മലപ്പുറം ജില്ലാ സഹകരണ സംഘം 
( ജനറൽ) ജോയിന്റ് രജിസ്ട്രാർക്ക് അപേക്ഷ സമർപ്പിക്കുകയും ആയതിന്റെ അടിസ്ഥാനത്തിൽ 15 - 3 - 2013 - ലെ 441/ 94/ എ . ഇ .എൽ. നമ്പർ 
ഉത്തരവ് പ്രകാരം - 108357 . 94 മുതലുകൾ എഴുതി തള്ളുന്നതിനും - 109540 .99 രൂപയുടെ ബാദ്ധ്യതകൾ കണ്ടുകെട്ടുന്നതിനും 
അനുമതി ലഭിക്കുകയുണ്ടായി. ആയതിന്റെ വിശദ വിവരങ്ങൾ താഴെ കൊടുക്കുന്നു . 
ബാധ്യതകൾ തുക 

ആസ്തികൾ 

തുക 


ന്റെ വിമതിആയും 


ഇനം 


ഇനം 


7 ,125 .00 


4, 785 . 00 


ഓഹരി മൂലധനം 
നിക്ഷേപം 
കടം 
കരുതൽധനം 
തേയ്മാന നിധി 
കുടിശ്ശിക വായ്പാ കരുതൽ 
സംഘത്തിൽ നിന്ന് 
നൽകേണ്ടവ 
വിഭജിക്കാത്ത ലാഭം 


50,525. 00 
2 , 620.00 

867 .00 

750 . 00 
4 ,785. 65 
40,306.80 


വായ്പാ ബാക്കി നിൽപ്പ് 
ഹയർ പർച്ചേഴ്സ് വായ്പ 
അകസമാനം 
സംഘത്തിലേക്ക് വരേണ്ട 
അറ്റ് നഷ്ടം 


2 , 600.00 

1.500. 00 
95 ,418 . 10 
4,054. 19 


2 ,560 . 94 


ആകെ 


1,09,540 . 99 


ആകെ 


1, 08,357.94 


ലിക്വിഡേറ്റർ സ്വരൂപിച്ച തുക കണക്കാക്കി ലിക്വിഡേഷൻ ചാർജ്ജായി 126 13 - 2 - 2013 - ന് പൊന്നാനി സബ് ട്രഷറിയിൽ 
143 -ാം നമ്പർ ചെലാൻ ആയി അടവാക്കുകയും അന്നുതന്നെ 378 മലപ്പുറം ജില്ലാ സഹകരണ ബാങ്കിന്റെ പൊന്നാനി ശാഖയിൽ 
കോമൺ ലിക്വഡേഷൻ ഫണ്ട് ഇനത്തിൽ അടവാക്കുകയും ചെയ്തിട്ടുണ്ട്. മേൽപ്പറഞ്ഞ എല്ലാ ഇടപാടുകൾക്കുശേഷം ബാങ്കിൽ 
ബാക്കി നിൽക്കുന്ന - 679, 05 പൊന്നാനി സർക്കിൾ സഹകരണ യൂണിയന് ഒരു സദുദ്ദേശം എന്ന നിലയ്ക്ക് സംഭാവന ചെയ്യുന്നതിന് 
തീരുമാനമെടുത്ത് ലിക്വിഡേറ്റർ മലപ്പുറം ജില്ലാ സഹകരണ സംഘം (ജനറൽ) ജോയിന്റ് രജിസ്ട്രാർക്ക് അപേക്ഷ സമർപ്പിച്ചതിന്റെ 
അടിസ്ഥാനത്തിൽ 29 - 4- 2013 - ലെ എ . ഇ .എൽ. 441/ 94 (1) നമ്പർ ഉത്തരവ് പ്രകാരം ആയതിന് അനുമതി നൽകിയിട്ടുണ്ട്. 


മേൽപ്പറഞ്ഞ പ്രകാരം ഡെ ഇലക്ട്രോ മാഗ്നറ്റിക് എംപ്ലോയീസ് സഹകരണ സംഘം ക്ലിപ്തം നമ്പർ എം . 343 - ന്റെ 
സമാപ്തീകരണ നടപടികൾ പൂർത്തീകരിച്ച സാഹചര്യത്തിൽ ടി സംഘത്തിന്റെ രജിസ്ട്രേഷൻ കേരള സഹകരണ സംഘം നിയമം 
വകുപ്പ് 74 പ്രകാരം റദ്ദ് ചെയ്ത് കിട്ടുന്നതിന് മലപ്പുറം ജില്ലാ സഹകരണ സംഘം ജനറൽ ജോയിന്റ് രജിസ്ട്രാർക്ക് അപേക്ഷ 
സമർപ്പിക്കുവാൻ തീരുമാനിച്ചു . 


സഹകരണസംഘം 
ജോയിന്റ് രജിസ്ട്രാർ 
(ജനറൽ) ഓഫീസ്, മലപ്പുറം. 


( ഒപ്പ്) 
ജോയിന്റ് രജിസ്ട്രാർ (ജനറൽ). 


334 


